Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


T 


1 


- 


GOVERNO 


കയ 


s 


രള സർക്കി 
NMENT OF 


ക്കാർ 


& 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


| 17th July 2012 
2012 ജൂലൈ 17 


No . 


Vol . LVII 
വാല്യം 57 


| 
) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


26th Ashadha 1934 
1934 ആഷാഢം 26 


PART III 


Stores Purchase 


Technical Education Department 
SHORT TENDER EXTENSION NOTICE 


No. P4/272 / 2012 / E & C . 

26th June 2012. 
Sealed tenders are invited for the supply of Wall 
Mounted Type 2 Ton Split AC for the use of Process 
Control Lab of Electronics & Communication Engineering 
Department of College of Engineering , Thiruvananthapuram . 

Tender No. — 1/P4 /2012/E & C . 
Cost of tender form : 

Original - 945 . 
Duplicate — 473 . 
By post (Original) — 990 . 


STORES PURCHASE 


DETAILS OF ITEMS 


Last date and time of sale of tender form 
16 - 8 - 2012, 2 p . m . 


Qty . 


Last date and time of receipt of tender 
17 - 8- 2012 , 3 p . m . 


12 


Date and time of opening of tender 
18 - 8 - 2012 , 11 a. m . 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non - refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or cash remittance to this office . As per 
condition the tenderer should sent along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


Description of item 

and detailed specification 
Wall mounted type 2 Ton split AC - 
Supply and installation of 2 Ton 
high wall mounted type split AC with 
— a minimum guaranteed cooling 
- capacity of 5500k cal . per hour. 
— minimum room discharge air flow 

of 1000 cub. m ./ h . 
- minimum BEE star rating of 4 
- - minimum energy efficiency ratio of 10 
-- maximum power consumption of 2150 

watts 
— rotary compressor with 3 year warranty 
-pop -up type filters 
- maximum indoor unit noise level of 50 dB 
- digital temperature control with cord less 

remote 
— auto restart and air swing facility 
— at least three year product warranty 


College of Engineering , 
Thiruvananthapuram . 


( Sd.) 
Principal. 


- തിരുവനന്ത പുരം എ ബി നീ യ റിംഗ് കോളേജിലെ 
ഇലക്ട്രോണിക് ഡിപ്പാർട്ടുമെന്റിൽ ആവശ്യമായ Wall Mounted 
Type 2 Ton Split AC വിതരണം ചെയ്യാൻ താല്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് നമ്പർ -1 / 24/ 2012 / E & C . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - 


945 . 


ഡ്യൂപ്ലിക്കേറ്റ്- 473. 
തപാൽ വഴി- 990 


- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും - 16 - 8- 2012 , 2 മണി വരെ. 


ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 17 - 8 - 2012 , 3 മണി വരെ. 


SHORT TENDER NOTICES 

- (1) 
No. P1 /1263 / 2012 / CET. 

| 22nd June 2012 . 
Sealed tenders are invited for the supply of Water 
Purifiers - 33 Nos. for the use of College of Engineering, 
Thiruvananthapuram . 

Tender No. — 10 /12 /P1/CET. 
Cost of tender form : 

Original - 1 ,050 . 
Duplicate - 525 . 

By post ( Original ) - 1,090 . 
Last date and time of sale of tender form 
1 - 8 - 2012 , 2 p . m . 

Last date and time of receipt of tender 
2 -8- 2012, 3 p. m . - 

Date and time of opening of tender - 3 -8- 2012 , 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or cash remittance to this office. As per 
condition the tenderer should sent along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരുവനന്ത പുരം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 
ആവശ്യമായ ജല ശുദ്ധീകരണികൾ 33 എണ്ണം വിതരണം 
ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


-- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
18 - 8 - 2012 , 11 മണി. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


STORES PURCHASE 


ദർഘാസ് നമ്പർ 10 / 12 / പി1 / സിഇറ്റി. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 1,050. 
ഡ്യൂപ്ലിക്കേറ്റ്- 525. 
തപാൽ വഴി 1,090. 
- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും 1- 8- 2012 , 2 മണി. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 2 - 8- 2012 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
3 - 8- 2012 , 11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non - refundable 
under any circumstances . The tender forms are not 
transferable. Cost of tender form is only acceptable by 
Money Order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the total 
cost of articles tendered. Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


No. P3 / 4596/ 2012 / B . Arch . 

27th June 2012 . 
Sealed tenders are invited for the supply of 
Equipments in the Digital Photography Lab in the 
Architecture Department of College of Engineering, 
Thiruvananthapuram . 

Tender Number — 5/ P3/ 2012 /B . Arch . 
Cost of tender form : 

Original - 1, 050 . 

Duplicate — 525. 
| By post ( Original ) - 1,090. 

Last date and time of sale of tender form 
22 - 8- 2012 , 2 p . m . 

Last date and time of receipt of tender - 23 - 8 - 2012 , 
3 p . m . 

| Date and time of opening of tender - 24- 8- 2012 , 
11 am . - 

Date upto which the rates are to be firm 
31 -3 - 2013 . 

Address of the Officer from whom tender forms are 
to be obtained and to whom tenders are to be send 
The Principal, College of Engineering, Thiruvananthapuram , 
Pin -695 016 , Kerala . 


തിരുവനന്ത പുരം എഞ്ചി നീ യ റിംഗ് കോളേജില 
ആർക്കിടെക്ചർ ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങ 
ളിൽനിന്നും മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 5 /P3/ 2012/ Arch . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 1,050. 
ഡ്യൂപ്ലിക്കേറ്റ്- 525. 

തപാൽ വഴി- 1,090. 
- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും - 22 - 8- 2012 , 2 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 23- 8- 2012, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 24 -8 -2012 , 
11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പുരം- 16 എന്ന 
മേൽ വി ലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ്. താമ സിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ 
ദർ ഘാ സ് പമാ ണ ത്തോ ടൊപ്പം ആകെ വില യുടെ 
1 % നിരതദ്രവ്യവും 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
പ്രാഥമിക കരാർപത്രവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

LIST OF ITEMS 
Item No. Item Specification 

Quantity 

Nos. 
- (1) 
1 Digital SLR s ( Nikon DSLR D3100 or 5 
Canon ) with Storage cards, card reader 

- For Still Photography 
2 Macro Lens with storage bags 

- For shooting architectural models 
3 Tilt Shift Lenses with Storage bags 

- For Professional Architectural 
Photography 


STORES PURCHASE 


(1) 


- (3 ) 


5 


5 


1 


Three way head Tripods (Slick or - 
Manfrotto ) with tripod bags 

-For mounting and shooting 
Hard disk ( Portable ) ( 1 TB La Cie - 
Rugged Triple USB 3.0 or Seagate) 
Hard disk (Externally powered ) (1 TB 
La Cie d2 Quadra USB 3 .0 ) 
Projector (Epson VS210 Multimedia 
Projector or Samsung ) 

-to review photographs while teaching 
Analog Studio Flash Lights Kit 
(Simplex Pro or Elinchrome) 

- for teaching basic Studio photography 
Moisture free Storage for Cameras 

- for safe and moisture free storage 
of equipment 


Inteding tenderers may obtain the requisite non 
transferable tender forms separately for each tenders from 
the Principal, Government Engineering College , 
Sreekrishnapuram , Mannampatta P. O ., Palakkad -678 633 
on payment of the value noted above by cash or by 
money order ( Postage charge 40 extra ). The cost of 
tender forms will be accepted by means of cash or by 
money order only . The tender forms should be accompanied 
by an agreement executed in Kerala Government Stamp 
Paper worth 100 . 

Tenders should be clearly superscribed with the 
description and Tender No. and the same will be opened 
on the specified date and time in the presence of such 
tenderers or their authorized representatives . If any of the 
dates mentioned above, declared as a holiday , next 
working day will be the date for issue /receipt/opening of 
tender. The final acceptance of the tender rests entirely 
with the Government who do not bind themselves to 
accept the lowest or any other tender. 

Visit www .gecskp.ac. in for detailed specification . 

ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 
വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാന 
ത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഫയൽ ടെണ്ടർ നമ്പരും വിവരണവും 
നമ്പർ 


8 


- 


3 


9 


- 


2 


College of Engineering , 
Thiruvananthapuram . 


(Sd.) 
Principal. 


SHORT TENDER NOTICE 


No. D1- 3356/2012 . 


21st June 2012 . 


Sealed and competitive tenders are invited for the 
Purchase of stores for Various Departments to 
Government Engineering College , Sreekrishnapuram , 
Palakkad . 


ഡി1 /3356 / 12 2 / 12- 13 - മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 

വിഭാഗത്തിലേക്ക് കൺസ്യൂമെബിൾസ് 
ഡി1 / 3178 /12 3/ 12 - 13 സ്കാനർ 
ഡി1/ 2297/ 12 4/ 12 - 13 - നാപ്കിൻ വെന്റിംഗ്/ ബേണിംഗ് 

മെഷീൻ 


File No. Tender No. and Description 
D1-3356 /12 02 /12 - 13 — Purchase of consumables for 

Mechanical Engineering Department 
D1-3178/12 - 03/ 12 -13 - Purchase of Scanner 
D1-2297 / 12 04 /12 - 13 — Purchase of napkin vending / 

burning machine 


നിര ത ദ്രവ്യം ഉദ്ദേശിച്ച നിരക്കിന്റെ ഒരു ശതമാനം 
( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാഫ്റ്റായി മാത്രം). 
- ടെണ്ടർ ഫോമിന്റെ വില ( നികുതിയടക്കം ) : 

അസ്സൽ - 400 + 5 % ടാക്സ് . 

പകർപ്പ്- 200 + 5 % ടാക്സ് . 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന അ വ സാ ന 
തീയതിയും സമയവും - 8- 8- 2012, 2 മണി. 

ദർഘാ സ് സ്വീക രി ക്കുന്ന അവ സാ ന തീ യ തിയും 
സമയവും 8- 8 - 2012, 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 9 - 8 - 2012, 
11 മണി. 


Earnest Money Deposit — 1 % of the quoted value 
(only by means of Demand Draft from a Nationalized 
Bank ). 
| Price of tender form (including Sales Tax ) : 

Original - 400 + 5 % taxes. 

Duplicate - 200 + 5 % taxes. 
Last date and time of issue of tender form 
8 - 8 - 2012 , 2 p . m . 

| Last date and time of receipt of tender - 8 - 8- 2012 , 
4 p . m . 

- Date and time of opening of tender - 9 - 8 - 2012 , 
11 a . m . 


-- താൽപ്പ ര്യ മു ള്ള വർക്ക് കൈമാറ്റം ചെയ്യാ നാ വാത്ത 
ദർഘാ സു കൾ ഓരോ ന്നിനും പ്രത്യേകം പിൻ സിപ്പാൾ, 
സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരം, മണ്ണമ്പറ്റ 
പോസ്റ്റ്, പാലക്കാട്- 678 633 എന്ന വിലാസത്തിൽ നേരിട്ട് 
പണം അടച്ചോ മണിയോർഡർമുഖേനയോ മാത്രം ലഭിക്കുന്ന 
താണ് ( ത പാൽകൂലി 40 പത്ഥ്യ കം ) . നിര ത ദ വ്യം 
ദേശസാൽകൃത ബാങ്കിൽ നിന്നുള്ള ഡിമാന്റ് ഡാഫ്റ്റായി 
എസ്. ബി . റ്റി., ശ്രീകൃ ഷ്ണ പുരം ശാഖയിൽ മാറാവുന്ന 
തരത്തിൽ പ്രിൻസിപ്പാൾ, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, 
ശ്രീകൃഷ്ണപുരം എന്ന പേരിൽ സമർപ്പിക്കേണ്ടതാണ്. 


STORES PURCHASE 


- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, വയനാട്, മാന ന്ത വാടി എന്ന വിലാസത്തിൽ 
അയച്ചു തരേ ണ്ട തും ക വ റിന് പുറത്ത് ദർഘാസ് നമ്പർ 
ഡി1/2740 /2012 എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. 


- 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയി 
ട്ടുള്ള സമ്മതപത്രം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 
നിശ്ചിത സമയത്തും തീയ തി യിലും തദ വ സ ര ത്തിൽ 
സാന്നിദ്ധ്യമുള്ള ദർഘാസുകാരുടെമുമ്പിൽ വച്ച് തുറക്കുന്നതാണ്. 
നിര ത ദ വ്യവും സമ്മ ത പ്രതവും ഇല്ലാത്ത ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല . മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 
തീയതികളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത ദിവസം ദർഘാസുകൾ വിതരണം ചെയ്യുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

വിശ ദ വി വ ര ങ്ങ ൾക്ക് www. gecskp. ac . in എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 


Govt. Engineering College, 
Sreekrishnapuram, 

Mannampatta P . 0 ., 
Palakkad-678 633 . 


- ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർക്ക് ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ട് 

416 - നും തപാലിൽ വേണ്ടവർക്ക് 446 - നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 7 - 8 - 2012, 
2 മണി ആകുന്നു . വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 
ആവശ്യമെങ്കിൽ ദർഘാസുകൾ റദു ചെയ്യാനുള്ള അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 7- 8- 2012 , 3.15 
മണിക്ക് ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 6 - 8 - 2012, 
3 മണി വരെ ഓഫീസ് സമയത്ത്ലഭ്യമാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില ഡി . ഡി ., ചെക്ക്, പോസ്റ്റൽ ഓർഡർ 
തുടങ്ങിയ രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെപ്പറ്റിയുള്ള 
വിശ ദ വി വ ര ങ്ങൾ ദർഘാ സി നൊപ്പം ലഭി ക്കു ന്ന താ ണ് . 
-- ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ 210 - ന് ലഭ്യമാണ്. 


(Sd.) 
Principal. 


SHORT TENDER NOTICES 


( 2 ) 


| No . D1/ 2741/2012 . 


21st June 2012. 


No. D1/ 2740 /2012. 

21st June 2012. 
Sealed tenders are invited for the supply of the 
items for Ladies hostel kitchen to Government 
Engineering College, Wayanad , Mananthavady. 

The tenders should be superscribed the Tender 
No. D1/2740/2012 due on 7 -8 - 2012 at 2 p.m . and addressed 
to the Principal, Government Engineering College , 
Wayanad . Late tenders will not be accepted . The tenders 
will be opened at 3. 15 p . m . on 7 - 8 - 2012 in the presence of 
such of the tenderers or their authorised representatives 
who may be present at the time. 

PAC - 1,80, 000, 
EMD - 1 %. 

Intending tenderers may on application to the 
Principal, Government Engineering College , Wayanad 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of 416, which is the 
price fixed for a form /set of forms and which is not 
refundable under any circumstances. Those who need the 
tender form by post should send M . O . 446 to the 
Principal, Government Engineering College , Wayanad . The 
tender forms are not transferable. Sale of tender forms will 
be closed at 3 p .m . on 6 - 8 - 2012 . DD / Cheques , Postage 
Stamps etc . will not be accepted towards the cost of the 
tender forms, not will be sent by V .P.P. Duplicate tender 
forms, if required will be issued at 210 per copy . 

വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അടുക്കളയിലേക്ക് സാധനങ്ങൾ 
വിത രണം ചെയ്യു ന്ന തിന് മുദ്രവച്ച് ദർ ഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 1, 80, 000. 
നിരതദ്രവ്യം - 1 %. 


Sealed tenders are invited for the supply of the 
vessels and items for ladies hostel to Government 
Engineering College, Wayanad, Mananthavady. 

The tenders should be superscribed the Tender 
No. D1/2741/2012 due on 7 -8 -2012 at 2 p.m . and addressed 
to the Principal , Government Engineering College, 
Wayanad . Late tenders will not be accepted . The tenders 
will be opened at 3 p . m . on 7 - 8 - 2012 in the presence of 
such of the tenderers or their authorised representatives 
who may be present at the time. 

PAC - 3,00,000 . 


EMD1%. 


Intending tenderers may on application to the 
Principal , Government Engineering College , Wayanad 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of 624 , which is the 
price fixed for a form / set of forms and which is not 
refundable under any circumstances. Those who need the 
tender form by post should send M . O . 654 to the 
Principal , Government Engineering College , Wayanad . The 
tender forms are not transferable. Sale of tender forms will 
be closed at 3 p .m . on 6 - 8 -2012 . DD , Cheques , Postage 
Stamps etc. will not be accepted towards the cost of the 
tender forms, not will be sent by V.P .P. Duplicate tender 
forms, if required will be issued at 320 per copy. 


STORES PURCHASE 


വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പാത്രങ്ങളും മറ്റും 
വിത രണം ചെയ്യു ന്ന തിന് മുദ്രവച്ച ദർ ഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . അടങ്കൽ തുക - 3 , 00 , 000 
നിരതദ്രവ്യം- 1 %. 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് 
കോളേജ്, വയനാട്, മാനന്തവാടി എന്ന വിലാസത്തിൽ 
അയച്ചുതരേ ണ്ടതും കവറിന് പുറത്ത് ദർഘാസ് നമ്പർ 
ഡി1 / 2741/ 2012 എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർക്ക് ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ട് 
- 624 - നും തപാലിൽ വേണ്ടവർക്ക് 654- നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 7 - 8 - 2012, 
2 മണി ആകുന്നു . വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 
ആവശ്യമെങ്കിൽ ദർഘാസുകൾ റദു ചെയ്യാനുള്ള അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 7 - 8 - 2012, 
3 മണിക്ക് ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 6 - 8 - 2012, 
3 മണി വരെ ഓഫീസ് സമയത്ത് ലഭ്യമാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില ഡി . ഡി . , ചെക്ക്, പോസ്റ്റൽ ഓർഡർ 
തുടങ്ങിയ രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെപ്പറ്റിയുള്ള 
വിശ ദ വി വ ര ങ്ങൾ ദർഘാ സി നൊപ്പം ലഭി ക്കു ന്ന താ ണ് . 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ 320 - ന് ലഭ്യമാണ്. 


Government Engineering College , 
Mananthavady, Wayanad . 


(Sd .) 
Principal. 


